Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2021 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


: 
ക 


ം 


GOVERNMENT 
OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


2021 മേയ് 25 
25th May 2021 
1196 ഇടവം 11 
11th Idavam 1196 


നമ്പർ 


" } 21 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


1943 ജ്യേഷ്ഠം 4 
4th Jyaishta 1943 


PART III 


Commissionerate of Land Revenue 


3930 


KERALA GAZETTE 


[ PART III 


( 3 ) 


നമ്പർ സി2-2491 / 2021 . 


2021 മാർച്ച് 24 . 


ചങ്ങനാശ്ശേരി താലൂക്കിൽ ചങ്ങനാശ്ശേരി വില്ലേജിൽ , 
പനച്ചിക്കാവ് പി . ഒ , സാവിസദനം വീട്ടിൽ ജി . പ്രതാപ്കുമാർ 
അവകാശ സർട്ടിഫിക്കറ്റിനായി സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
ചങ്ങനാശ്ശേരി വില്ലേജാ ഫീസർ മുഖേന അന്വേഷണം 
നടത്തിയതിൽ അപേക്ഷകന്റെ പിതാവ് രാമൻകുട്ടി ഗോപിനാഥൻ 
28 - 1 - 20 21- ൽ മര ണമട ഞ്ഞിട്ടുള്ളതാണ് . പരേ തന്റെ 
മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . പരേതന്റെ അവകാശികളായി 
താഴെ പേര് പറയുന്നവർ മാത്രമാണുള്ളതെന്ന് അറിയുന്നു . 


ചങ്ങനാശ്ശേരി താലൂക്കിൽ കറുകച്ചാൽ വില്ലേജിൽ , 
നെടുംകുന്നംകര യിൽ , ചൂരക്കുറ്റിയിൽ വീട്ടിൽ പരേതനായ 
സിബിച്ചൻ , സി . സി . - യുടെ നിയമപരമായ അവകാശികളായി 
മേൽ പറഞ്ഞവർ മാത്രമാണുള്ളതെന്ന് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകു ന്ന തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആക്ഷേപം 
ഉള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള ഗസറ്റിൽ പ്രസിദ്ധ 
പ്പെടുത്തി 30 ദിവസത്തിനകം ചങ്ങനാശ്ശേരി തഹശീൽദാർ 
മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . 
കാലാ വധി കഴി ഞ്ഞാ തപാൽ മാർഗ്ഗമോ ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 
ചങ്ങനാശ്ശേരി . 


( ഒപ്പ് ) 
തഹശീൽദാർ , 


ക്രമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


തിരുത്തൽ പരസ്യം 


ബന്ധം 


1 


ജി . സാവിതി 


ഭാര്യ 


76 


2 


ജി . പ്രദീപ് കുമാർ 


മകൻ 


49 


3 


ജി . പ്രതാപ് കുമാർ 


44 


( 1 ) 
നമ്പർ സി2-6296 2020 . 

2021 മാർച്ച് 9 . 
2-2 -2021 - ലെ കേരള ഗസറ്റ് നമ്പർ 5 ( വാല്യം 10 , 
ഭാഗം III ) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ ഷീറ്റിൽ പേജ് 
നമ്പർ 775 -ൽ കമ നമ്പർ -1 ആയി പ്രസിദ്ധീകരിച്ചിട്ടുള്ള 
സി2-6296 2020 നമ്പർ പരസ്യത്തിൽ പരേതയുടെ മരണതീയതി 
" 24 - 8 - 2020 ' ' എന്നുള്ളത് " 24 - 8 - 2019 ' ' എന്ന് തിരുത്തി 
വായിക്കേണ്ടതാണ് . 


ചങ്ങനാശ്ശേരി താലൂക്കിൽ ചങ്ങനാശ്ശേരി വില്ലേജിൽ 
പനച്ചിക്കാവ് പി . ഒ . , സാവിസദനം വീട്ടിൽ പരേതനായ 
രാമൻകുട്ടി ഗോപിനാഥൻ 

എന്നയാളുടെ നിയമ പരമായ 
അവകാശികളായി മേൽ പറഞ്ഞവർ മാത്രമാണുള്ളതെന്ന് 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്ന തിൽ ആർക്കെങ്കിലും 
എന്തെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം കേരള 
ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം ചങ്ങനാശ്ശേരി 
തഹശീൽദാർ മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖാ മൂലം 
ബോധിപ്പിക്കേ ണ്ടതാണ് . കാലാവധി കഴിഞ്ഞാ തപാൽ 
മാർഗ്ഗമോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


( 2 ) 
നമ്പർ സി2-5513,2020 . 

2021 മാർച്ച് 15 . 
5-1-2021 - ലെ കേരള ഗസറ്റ് നമ്പർ 1 ( വാല്യം 10 , 
ഭാഗം III ) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ ഷീറ്റിൽ പേജ് 
നമ്പർ 51 - ൽ ക മ നമ്പർ - 2 

പസി ദ്ധീ ക രി ച്ച 
സി2-5513 / 2020 നമ്പർ പരസ്യത്തിൽ പരേതന്റെ മരണതീയതി 
" 11 - 6 - 2020 ' ' എന്നുള്ള ത് " 3 - 6 - 2020 ' ' എന്ന് തിരുത്തി 
വായിക്കേണ്ടതാണ് . 


ആ യി 


( 4 ) 


നമ്പർ സി2-2495 2021 . 


2021 മാർച്ച് 24 . 


താലൂക്കാഫീസ് , 
ചങ്ങനാശ്ശേരി . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


Vaikom Taluk 


ചങ്ങനാശ്ശേരി താലൂക്കിൽ കറുകച്ചാൽ വില്ലേജിൽ , 
നെടുംകുന്നംകരയിൽ , ചൂരക്കുറ്റിയിൽ വീട്ടിൽ മിനിമോൾ 
ആന്റണി അവകാശ സർട്ടിഫിക്കറ്റിനായി സമർപ്പിച്ച അപേക്ഷ 
യിൻ മേൽ കറു ക ച്ചാൽ വില്ലേ ജാ ഫീ സർ 

മുഖ ന 
അന്വേഷണം നടത്തിയതിൽ അപേക്ഷകയുടെ ഭർത്താവ് 
സിബിച്ചൻ , സി . സി . 17-11-2020 - ൽ മരണമടഞ്ഞിട്ടുള്ളതാണ് . 
പരേതന്റെ പിതാവ് ജീവിച്ചിരിപ്പില്ല . പരേതന്റെ അവകാശി 
ക ളായി താഴെ പേര് പറ യു ന്നവർ മാത്രമാണുള്ളതെന്ന് 
അറിയുന്നു . 


സബ സ മ  ാ യ 


പരസ്യം 

( 1 ) 
നമ്പർ സി1-2053 { 2021 . 

2021 ഫെബ്രുവരി 26 . 
വൈക്കം താലൂക്കിൽ വടക്കേമുറി വില്ലേജിൽ അക്കരപ്പാടം 
കരയിൽ കരിയിൽ വീട്ടിൽ തങ്കപ്പൻ 1-10-2019 - ൽ മരണമടഞ്ഞി 
ട്ടു ള്ള താ ണെ ന്നും ടിയാന്റെ പേരിലുള്ള 

വസ്തു , 
ബാങ്ക് 

ആ വശ്യങ്ങൾ ക്കും മറ്റ് വിവിധ 
ആവശ്യങ്ങൾക്കുമായി അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ച് 
തരണമെന്ന് കാണിച്ച് പരേതന്റെ മകൾ സുമ സമർപ്പിച്ച 
അപേക്ഷയിന്മേൽ വടക്കേമുറി വില്ലേജാഫീസർ മുഖാന്തിരം 
അന്വേഷണവും അവകാശ വിചാരണയും നടത്തിയതിൽ ടിയാൻ 
1-10-2019 - ൽ മരണപ്പെട്ടുപോയിട്ടുള്ളതാണെന്നും ടിയാന്റെ 
അവ കാശികളായി താഴെ വിവരിക്കുന്ന 3 ( 

മൂന്ന് ) പേർ 
മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


ക്രമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


1 


മിനിമോൾ ആന്റണി 


ഭാര്യ 


48 


2 


സീന സിബിച്ചൻ 


മകൾ 


18 


3 


സ്നേഹ സിബിച്ചൻ 


16 


> 


72 


25th MAY 2021 ] 


COMMISSIONERATE OF LAND REVENUE 


3931 


ക്രമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


( 3 ) 


നമ്പർ 


ബന്ധം 


നമ്പർ സി1-2055 2021 . 


2021 ഫെബ്രുവരി 26 . 


1 


വസുമതി 


ഭാര്യ 


69 


2 


സുമ 


മകൾ 


42 


3 


സുഗന്ധി 


മകൾ 


38 


വൈക്കം താലൂക്കിൽ വെച്ചൂർ വില്ലേജിൽ കുടവെച്ചുർ 
കരയിൽ പനപറമ്പിൽ വീട്ടിൽ കരുണാകരൻ 21-1-2021 - ൽ 
മ ര ണ മ ട ഞഞ്ഞി ട്ടു ള്ള താ ണെ ന്നും ടിയാന്റെ പേരിലുള്ള 
വസ്ത , ബാങ്ക് 

സംബന്ധമായ ആവശ്യങ്ങൾക്കും മറ്റ് വിവിധ 
ആവശ്യങ്ങൾക്കുമായി അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ച് 
തരണമെന്ന് കാണിച്ച് പത്തേന്റെ മകൻ രാജേഷ് കുമാർ , പി . കെ . 
സമർപ്പിച്ച അപേക്ഷ യിന്മേൽ വെച്ചൂർ വില്ലേജാഫീസർ 
മുഖാ ന്തിരം അ ന്വേ ഷ ണവും അവ കാശ വിചാ ര ണയും 
നടത്തിയതിൽ ടിയാൻ 21-1-2021 - ൽ മരണപ്പെട്ടുപോയിട്ടുള്ള 
താണെന്നും ടിയാന്റെ അവകാശികളായി താഴെ വിവരിക്കുന്ന 
4 ( നാല് ) പേർ മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


അവ കാശ 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ആയതിനാൽ 
ടി ആവശ്യങ്ങളിലേക്കായി പരേ തന്റെ നിയ മാ നു സ്യ ത 
അവകാശികളായി ഒന്നു മുതൽ മൂന്ന് വരെയുള്ള വരെ 
പരിഗണിച്ച് 

സർട്ടി ഫിക്കറ്റ് അ നു വ ദിച്ച് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഇതു 
സംബന്ധിച്ച പരസ്യം കേരള ഗവൺ മെന്റ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം വൈക്കം തഹസീൽദാർ 
മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖാമൂലം പരാതി ബോധിപ്പി 

ക്കേ ണ്ട താ ണ് . നിശ്ചിത സമ യ ത്തിനു ശ ഷ വും 
തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന പരാതികൾ പരിഗണിക്കുന്നതല്ല . 

( 2 ) 
നമ്പർ സി1-2054 / 2021 . 

2021 ഫെബ്രുവരി 26 . 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


1 


ലളിത 


ഭാര്യ 


66 


2 


രാജേഷ് കുമാർ , പി . കെ . 


മകൻ 


46 


3 


രജനിമോൾ , പി . കെ . 


മകൾ 


42 


4 


രമ്യാമോൾ , പി , കെ . 


39 


>> 


വക്കം 


വൈക്കം താലൂക്കിൽ വെച്ചൂർ വില്ലേജിൽ കുടവെച്ചുർ 
കര യിൽ കാവിന്ന യി ൽ വീട്ടിൽ ബിജു 21-6-2020 - ൽ 
മരണമടഞ്ഞിട്ടുള്ളതാണെന്നും ടിയാന്റെ പേരിലുള്ള വസ്ത 
ബാങ്ക് 

സംബ ന്ധ മായ ആ വ ശ്യ ങ്ങ ൾക്കും മത്സ്യഫെഡ് 

ശാഖ യിൽ ഹാജ രാ ക്കു ന്ന തിനും മറ്റ് വിവിധ 
ആവശ്യങ്ങൾക്കായി അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ച് 
തര ണ മെന്ന് കാണിച്ച് പരേ തന്റെ ഭാര്യ ജിജി നൽകിയ 
അപേക്ഷയിന്മേൽ വെച്ചൂർ വില്ലേജാഫീസർ മുഖാന്തിരം 
അന്വേഷണവും അവകാശ വിചാരണയും നടത്തിയതിൽ ടിയാൻ 
21-6-2020 - ൽ മരണപ്പെട്ടുപോയിട്ടുള്ളതാണെന്നും ടിയാന്റെ 
അവ കാശികളായി താഴെ വിവരിക്കുന്ന 3 ( മൂന്ന് ) പേർ 
മാത്രമാണുള്ളതെന്നും അറിയുന്നു . 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ആയതിനാൽ 
ടി ആവശ്യത്തിലേക്കായി പര തന്റെ നിയ മാ നു സ ത 
അവകാശികൾ മേൽ വിവരിച്ച് ഒന്നു മുതൽ നാല് വരെ കക്ഷി 
കളാണെന്ന് പരിഗണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ച് 
നൽകു ന്ന തിൽ ആർക്കെ ങ്കിലും ആ ക്ഷേ പ മുള്ള പക്ഷം 
ഇതു സംബന്ധിച്ച പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം വൈക്കം തഹശീൽദാർ 
മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖാമൂലം പരാതി ബോധിപ്പി 

ക്കേ ണ്ട താ ണ് . നിശ്ചിത സമയത്തിനു ശേഷവും തപാൽ 
മാർഗ്ഗവും ലഭിക്കുന്ന പരാതികൾ പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ് , 


( ഒപ്പ് ) 
തഹശീൽദാർ . 


ക്കം . 


ക്രമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


Kanjirappally Taluk 


1 


ജിജി 


ഭാര്യ 


40 


പരസ്യം 

( 1 ) 


2 


വിവേക് ബിജു 


മകൻ 


17 


നമ്പർ സി2-1904 2021 . 


ആദിത്യ ബിജു 


3 


മകൾ 


2021 മാർച്ച് 9 . 


15 


പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല . ആയതിനാൽ 
ടി ആവശ്യത്തിലേക്കായി പക്ഷേ തന്റെ നിയ മാ നു സ ത 
അ വ കാ ശികൾ മേൽ വി വ രിച്ച് 1 മുതൽ 3 വരെ കക്ഷി 
കളാണെന്ന് പരിഗണിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ച് 
നൽകു ന്ന തിൽ ആർക്കെ ങ്കിലും ആ ക്ഷേ പം ഉള്ള പക്ഷം 
ഇതു സംബന്ധിച്ച പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ 
പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം വൈക്കം തഹശീൽദാർ 
മുമ്പാകെ നേരിട്ട് ഹാജരായി രേഖാമൂലം പരാതി ബോധിപ്പി 

ക്കേ ണ്ട താ ണ് . നിശ്ചിത സമ യ ത്തിനു ശേഷവും തപാൽ 
മാർഗ്ഗവും ലഭിക്കുന്ന പരാതികൾ പരിഗണിക്കുന്നതല്ല . 


കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ കാഞ്ഞിരപ്പള്ളി വില്ലേജിൽ , 
കാഞ്ഞി ര പള്ളി പി . ഒ . - യിൽ പള്ളി വീട്ടിൽ വീട്ടിൽ 
സലിം , പി . പി . , s / o പരീദ് ലബ്ബ എന്നയാൾ 12-8-2020 - ൽ 
മര ണ പ്പെട്ടു പോയിട്ടു ള്ള താ ണെ ന്നും , 

വിവിധ ആവ ശ്യ 
ങ്ങൾക്കായി ഹാജരാക്കുന്നതിന് പരേതന്റെ അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റ് അനുവദിക്കണമെന്നും കാണിച്ച് ടിയാന്റെ മകൻ 
മാഹിൻ സാബിത്ത് , പള്ളിവീട്ടിൽ വീട്ടിൽ , കാഞ്ഞിരപ്പള്ളി 

സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ കാഞ്ഞി ര പള്ളി 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
പരേതന്റെ അന ന്ത രാ വ കാ ശി കളാ യി 

പേര് 
ചേർത്തിട്ടുള്ളവർ മാത്രമാണുള്ളതെന്ന് അറിയുന്നു . 


പി . ഒ . 


താഴ 


Gaz , No. 2112021 / DTP ( CLR ) . 


73 


Salim A. 


Digitally signed by Salim A 
Date : 2021.07.12 17:37:05 
+ 05'30 


